O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6729 


Revenue Department 


22nd February 2022 


Kannur District 


Thaliparamba Taluk 


NOTICE 


നമ്പർ : ജി1-1052 / 2022 


11-02-2022 


അനന്തരാവകാശ 


തളിപ്പറമ്പ് താലൂക്കിൽ ശ്രീകണ്ഠപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ യശോദ തൂമ്പ്രത്ത് , തൂമ്പ്രത്ത് വീട്ടിൽ 
, നെടുങ്ങോം ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ശ്രീകണ്ഠപുരം വില്ലേജിൽ പരേതയുടെ മകൻ ബാലകൃഷ്ണൻ കെ . , , ബോധിപ്പിച്ച അപേക്ഷ ശ്രീകണ്ഠപുരം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 07-06-2017 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നാരായണൻ ടി . 


മകൻ 


64 


2 


ലീല എ.പി. 


മകൾ 


54 


3 


ഒാമന ക . 


മകൾ 


51 


4 


സുജാത കെ . 


മകൾ 


52 


5 


| ബാലകൃഷ്ണൻ കെ . 


മകൻ 


47 


നമ്പർ : ജി1-730 / 2022 


11-02-2022 


തളിപ്പറമ്പ് താലൂക്കിൽ തിമിരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോവിന്ദൻ , തിമിരി ദേശം എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തിമിരി വില്ലേജിൽ 
പരേതൻറെ മകൻ പവിത്രൻ എൻ . , , ബോധിപ്പിച്ച അപേക്ഷ തിമിരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-01-1989 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ദേവകി നായത്തൂർ 


ഭാര്യ 


75 


2 


പവിത്രൻ എൻ . 


മകൻ 


50 


3 


മകൻ 


48 


പ്രേമരാജൻ എൻ . 
| മധുസൂദനൻ എൻ . 


4 


| മകൻ 


45 


നമ്പർ : ജി1-1051 / 2022 


11-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6730 


KERALA GAZETTE 


Part III 


അപേക്ഷ 


തളിപ്പറമ്പ് താലൂക്കിൽ ശ്രീകണ്ഠപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മൈക്കിൾ കെ.ടി. , കുറ്റിപറിച്ചേൽ 
വീട്ടിൽ , കാഞ്ഞിലേരി ദേശം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ശ്രീകണ്ഠപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ ഏലിയാമ്മ മൈക്കിൾ , , ബോധിപ്പിച്ച 

ശ്രീകണ്ഠപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഏലിയാമ്മ മൈക്കിൾ 


ഭാര്യ 


56 


2 


അഞ്ജന മൈക്കിൾ 


മകൾ 


35 


3 


സിമി മൈക്കിൾ 


മകൾ 


32 


4 . 


| എബിൻ മൈക്കിൾ 


മകൻ 


28 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6731 


Revenue Department 


22nd February 2022 


Kannur District 


Thaliparamba Taluk 


NOTICE 


നമ്പർ : ജി1-15126 / 2021 


08-11-2021 


വ 


അനന്തരാവകാശ 


തളിപ്പറമ്പ് താലൂക്കിൽ ശ്രീകണ്ഠപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാഗിണി സി.എം. , ഈറ്റിശ്ശേരി കുറ്റ്യാട്ട 
° വീട്ടിൽ , കൈതപ്രം ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ശ്രീകണ്ഠപുരം വില്ലേജിൽ പരേതയുടെ മകൻ ജയദേവൻ സി.എം. , , ബോധിപ്പിച്ച അപേക്ഷ 
ശ്രീകണ്ഠപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 21-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഇ.കെ. നാരായണൻ 


| ഭർത്താവ് 


68 


2 


ജയദേവൻ സി.എം. 


മകൻ 


35 


3 


മകൾ 


34 


ജയപ്രഭ സി.എം. 
സുവർണ്ണ സി.എം. 


4 


| മകൾ 


32 


നമ്പർ : ജി1-7841 / 2020 


27-11-2021 


തളിപ്പറമ്പ് താലൂക്കിൽ മോറാഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ കെ . , കുന്നിൽ ഹൗസ് , 
കാനൂൽ ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി മോറാഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു കെ . , , ബോധിപ്പിച്ച അപേക്ഷ മോറാഴ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23 
03-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സിന്ധു കെ . 


ഭാര്യ 


42 


2 


| അനുരാജ് കെ . 


മകൻ 


22 


3 


യദുകൃഷ്ണൻ കെ . 


മകൻ 


19 


4 


രോഹിണി കെ . 


മാതാവ് 


62 


നമ്പർ : ജി1-10542022 


16-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6732 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


19 


തളിപ്പറമ്പ് താലൂക്കിൽ വെള്ളാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊക്കൻ , അരിങ്ങളയൻ വീട്ടിൽ , 
തടിക്കടവ് ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വെള്ളാട് വില്ലേജിൽ പരേതൻറെ മകൻ ശ്രീധരൻ , , ബോധിപ്പിച്ച അപേക്ഷ വെള്ളാട് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
12-1985 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| കല്ല്യാണി 


ഭാര്യ 


86 


2 


ശ്രീധരൻ 


മകൻ 


65 


3 


ക . യശോദ 


മകൾ 


56 


4 


| ലക്ഷ്മി പി . 


മകൾ 


54 


5 


മകൾ 


52 


6 


63 


| പി . നളിനി 
നളിനി ( മരണപ്പെട്ട മകൻ ബാബുവി ൻറ ഭാര്യ ) 
സുരേഷ് ബാബു ( മരണപ്പെട്ട മകൻ ബാബുവി ൻറ മകൻ 
സൗമ്യ കെ.ബി. ( മരണപ്പെട്ട മകൻ ബാബുവി ൻറ മകൾ 


മകന്റെ ഭാര്യ 
പൗത്രൻ 


7 


40 


8 


| പൗത്രി 


36 


നമ്പർ : ജി1-111 / 2022 


16-02-2022 


തളിപ്പറമ്പ് താലൂക്കിൽ ചെങ്ങളായി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രമേശൻ പി.വി. , പുണർതം വീട്ടിൽ , 
വളക്കെ ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെങ്ങളായി വില്ലേജിൽ പരേതൻറെ ഭാര്യ രജനി പി . , , ബോധിപ്പിച്ച അപേക്ഷ ചെങ്ങളായി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07 
12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രജനി പി . 


ഭാര്യ 


47 


2 


കൃഷ്ണ പി . 


മകൾ 


18 


3 


ശിവാനി രമേഷ് 


മകൾ 


10 


4 


രുഗ്മിണി പി.വി. 


മാതാവ് 


81 


നമ്പർ : ജി1-1747 / 2022 


17-02-2022 


തളിപ്പറമ്പ് താലൂക്കിൽ എരുവേശ്ശി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബെന്നിച്ചൻ തോമസ് , മണക്കുഴിയിൽ 
വീട്ടിൽ , എരുവേശ്ശി ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


അനന്തരാവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6733 


Revenue Department 


22nd February 2022 


1 


സർട്ടിഫിക്കറ്റിനായി എരുവേശ്ശി വില്ലേജിൽ പരേതൻറെ ഭാര്യ ബീന ജോസഫ് , , ബോധിപ്പിച്ച അപേക്ഷ എരുവേശ്ശി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 09-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബീന ജോസഫ് 


ഭാര്യ 


48 


2 


അഖില ബെന്നിച്ചൻ 


മകൾ 


23 


3 


അഞ്ജു ബെന്നിച്ചൻ 


മകൾ 


20 


4 . 


ജോസഫ് എം . ബെന്നി 


മകൻ 


17 


നമ്പർ : ജി1-1062022 


17-02-2022 


തളിപ്പറമ്പ് താലൂക്കിൽ പരിയാരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊമ്മച്ചി മായിൻ , സൈനബ 
മൻസിൽ , മുക്കുന്ന് ദേശം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരിയാരം വില്ലേജിൽ പരേതൻറെ മകൾ എം.എ. ബൈറുന്നിസ , , ബോധിപ്പിച്ച അപേക്ഷ 

, 

പരിയാരം 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 13-05-2005 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എം.എ. സനബ 


ഭാര്യ 


74 


2 


എം.എ. പാത്തു 


മകൾ 


52 


3 


എം.എ. സുലെഖ 


മകൾ 


46 


4 


നബീസ 


മകൾ 


42 


5 


| എം . എ . ഖൈറുന്നിസ 


മകൾ 


41 


6 


| മകൻ 


38 


| എം.എ. മുസ്തഫ 
| എ.കെ. മൊയ്തീൻ കുട്ടി 


7 


മകൻ 


34 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6734 


KERALA GAZETTE 


Part III 


Kannur District 


Thaliparamba Taluk 


NOTICE 


നമ്പർ : ജി1-1845 / 2021 


30-01-2021 


അനന്തരാവകാശ 


തളിപ്പറമ്പ് താലൂക്കിൽ മയ്യിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സൈനബ മൂലയിൽ , മൂലയിൽ വീട്ടിൽ , 
ചെറുപഴശ്ശി ദേശം എന്നയാളുടെ അവകാശികൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മയ്യിൽ വില്ലേജിൽ പരേതയുടെ മകൻ മുഹമ്മദ് എം . , , ബോധിപ്പിച്ച അപേക്ഷ മയ്യിൽ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18 
07-2014 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മുഹമ്മദ് എം . 


മകൻ 


52 


2 


| മുസ്തഫ് എം . 


| മകൻ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6735 


Revenue Department 


22nd February 2022 


തിരുത്തൽ പരസ്യം 


( 1 ) 


നമ്പർ ജി1-15601 / 2021 


16.02.2021 


കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ 04.01.2022 തീയിതിയിലെ ഗസറ്റ് നമ്പർ 1 ൽ ( വാല്യം 
XI , പാർട്ട് III ) പേജ് നമ്പർ 952 ആയി പ്രസിദ്ധപ്പെടുത്തിയ ജി -15601 / 2021 നമ്പർ പരസ്യത്തിൽ പരേതൻറ പേര് 
ഹരിജയന്തൻ നമ്പൂതിരി ഇ.പി. എന്നതിന് പകരം ഹരിജയന്തൻ ഇ.പി. എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 2 ) 


നമ്പർ ജി1-1738 / 2022 


19.02.2021 


കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ 22.06.2021 തീയിതിയി 

തീയിതിയിലെ ഗസറ്റ് നമ്പർ 25 ൽ 
( വാല്യം X , പാർട്ട് III ) പേജ് നമ്പർ 4750 ആയി പ്രസിദ്ധപ്പെടുത്തിയ ജി1-7226 / 2021 നമ്പർ പരസ്യത്തിൽ നാലാം 
നമ്പർ അവകാശിയുടെ പരേതനുമായുള്ള ബന്ധം മരണപ്പെട്ട മകൻ റഹീമിൻറ മകൾ എന്നതിന് പകരം 
മരണപ്പെട്ട മകൻ റഹീമിൻറ മകൻ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


( 3 ) 


നമ്പർ ജി1-16259 / 2021 


21.02.2021 


18.01.2022 


കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ 

തീയിതിയിലെ ഗസറ്റ് നമ്പർ 3 ൽ 
( വാല്യം XI , പാർട്ട് III ) പേജ് നമ്പർ 2872 ആയി പ്രസിദ്ധപ്പെടുത്തിയ ജി1-16259 / 2021 നമ്പർ പരസ്യത്തിൽ ഒന്നാം 
നമ്പർ അവകാശിയുടെ പേര് എലിക്കുട്ടി ദേവസ്യ എന്നതിനു പകരം ഏലിക്കുട്ടി ദേവസ്യ എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 

( 4 ) 


നമ്പർ ജി1-16275 / 2021 


21.02.2021 


കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് 

റവന്യൂ 

വിഭാഗത്തിൽ 18.01.2022 തീയിതിയിലെ ഗസറ്റ് നമ്പർ 3 ൽ 
( വാല്യം XI , പാർട്ട് III ) പേജ് നമ്പർ 2871 ആയി പ്രസിദ്ധപ്പെടുത്തിയ ജി1-16275 / 2021 നമ്പർ പരസ്യത്തിൽ 
പരേതന്റെ മരണത്തീയതി 08.01.2020 എന്നതിനു പകരം 28.05.2020 എന്നും അപേക്ഷകൻ പരേതയുടെ മകൾ 
ലിജേഷ് കുമാർ സി .കെ . എന്നതിന് പകരം പരേതയുടെ മകൻ ലിജേഷ് കുമാർ സി .കെ . എന്നും തിരുത്തി 
വായിക്കേണ്ടതാണ് . 


താലൂക്ക് ഓഫീസ് , 
തളിപ്പറമ്പ 


( ഒപ്പ് ) 
തഹസിൽദാർ 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:29:10 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


